Kerala Gazette No. 33 dated 18th August 2009 . 
PART III 


PUBLIC WORKS DEPARTMENT 


ദർഘാസ് പരസ്യം 


( 1 ) 


- ( 2 ) 


( 3) 


നമ്പർ ഡി. ബി. 4/ എഇഇ/ 2009 - 10 . 


2009 ജൂ 


ലൈ 30 . 


കേരള ഗവർണ്ണർക്കു വേണ്ടി പെരുമ്പാവൂർ റോഡ് സ് 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും 
താഴെ പറയുന്ന തീയ തി ക ളിൽ പകൽ 4 മണി വരെ 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
ഓരോ പ്രവൃത്തിക്കും പ്രവൃത്തിയുടെ പേരുവിവരം പ്രത്യേകം 
(പ്രത്യേകം രേഖപ്പെടുത്തി മുദ്രവച്ച മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ നിശ്ചിത 
തീയതിക്കും സമയത്തിനുമകം തപാൽമാർഗ്ഗം സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 4. 30 - ന് താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽതുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


7 , 500 


(1) 


-- (2 ) 


| ( 3 ) 


ടാർ ഉപയോഗിച്ചുള്ള സാധാരണ 
അറ്റകുറ്റപ്പണികൾ - 2009 -10 


9 26/ എഇഇ / 2009- 10 - പെരുമ്പാവൂർ-പുത്തൻകുരിശ് 

റോഡിൽ കി . മീ . 0/ 00 മുതൽ 2700 വരെ - 
രൂപ് 2 . 50 ലക്ഷം 

6, 250 
10 27 /എഇ/ 2009- 10 - അറയ്ക്കപ്പടി - മംഗലത്ത്നട 

റോഡിൽ കി. മീ . 4 /00 മുതൽ 5 / 500 വരെ - 
രൂപ് 2 .50 ലക്ഷം 

6 ,250 
11 28 /എഇ/ 2009- 10 - നമ്പിള്ളി- തോട്ടുവ റോഡിൽ 

- കി. മീ . 4/ 00 മുതൽ 500 വരെ രൂപ 2 .50 ലക്ഷം - 6,250 
12 29/ എഇഇ / 2009 - 10 - -- വല്ലം-പാണാംകുഴി റോഡിൽ 

കി. മീ . 2 /500 മുതൽ 5/ 00 വരെ രൂപ 3.00 ലക്ഷം 7,500 
13 30 /എ ഇ / 2009- 10 - ടി റോഡിൽ കി . മീ . 
- 5 / 00 മുതൽ 7/ 500 വരെ- രൂപ 2.50 ലക്ഷം 

- 6,250 
14 31/എഇഇ/ 2009- 10 - പെരുമ്പാവൂർ - കൂവപ്പടി 

റോഡിൽ കി . മീ . 1/ 00 മുതൽ 400 വരെ - 
രൂപ 3. 00 ലക്ഷം 

7 ,500 
15 32/ എഇഇ / 2009-10 - പ്രളയക്കാട് - കോടനാട് 

റോഡിൽ കി . മീ . 1/ 00 മുതൽ 3 / 00 വരെ - 
- രൂപ 3.00 ലക്ഷം 
16 33 /എഇഇ/2009-10 - ടി റോഡിൽ കി. മീ . 

- 3 / 00 മുതൽ 4/ 500 വരെ രൂപ 2.50 ലക്ഷം 6,250 
- 34 / എഇഇ/ 2009 - 10 - കുറുപ്പംപടി - പാണംകുഴി 

റോഡിൽ കി. മീ . 0/ 000 മുതൽ 2 / 000 വരെ 
രൂപ് 3.00 ലക്ഷം 

7, 500 
18 35/ എഇഇ/ 2009- 10 - ടി റോഡിൽ കി . മീ . 

2 / 000 മുതൽ 4/ 000 വരെ- - രൂപ 2. 50 ലക്ഷം 6 , 250 
19 36 /എഇഇ / 2009- 10 - ടി റോഡിൽ കി. മീ . 

- 4/ 000 മുതൽ 6 / 000 വരെ രൂപ 2.50 ലക്ഷം 
20 37 /എഇഇ / 2009- 10 -മണ്ണൂർ- ഐരാപുരം റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 3/ 690 വരെ - 
രൂപ് 3. 00 ലക്ഷം 

7 ,500 
21 38 / എഇഇ/ 2009-10 - കൊമ്പനാട്-പാണിയേലി 

റോഡിൽ കി . മീ . 0 / 000 മുതൽ 3/ 000 വരെ - 
രൂപ 3. 00 ലക്ഷം 

7 ,500 
22 39/ എഇഇ / 2009 - 10 - രായമംഗലം - വായ്ക്കുര 
- റോഡിൽ കി . മീ . 0/ 000 മുതൽ 3/ 000 വരെ 
രൂപ് 2.50 ലക്ഷം 

- 6,250 
23 40 /എഇ/ 2009- 10 – ഓടക്കാലി- കല്ലിൽ റോഡിൽ 

കി. മീ . 0/ 000 മുതൽ 2 / 000 വരെ - 
- രൂപ 3.00 ലക്ഷം 

7 ,500 
24 41/എഇഇ / 2009- 10 - പെരുമ്പാവൂർ - രായമംഗലം 

റോഡിൽ കി . മീ. 3 / 000 മുതൽ 5/ 200 വരെ - 
രൂപ് 2. 00 ലക്ഷം 

- 5, 000 
25 42 / എഇഇ/ 2009 -10 - പുല്ലുവഴി- കല്ലിൽ റോഡിൽ 

കി. മീ . 2/ 000 മുതൽ 3/ 300 വരെ - 
രൂപ 2.50 ലക്ഷം 

6 ,250 
26 43 /എ ഇ / 2009 -10 - ടി റോഡിൽ കി. മീ . 7 / 000 
- മുതൽ 9 / 650 വരെ രൂപ 2. 50 ലക്ഷം 

6 ,250 


5 , 000 


6 , 250 


6 ,250 


6 ,250 


1 18 /എഇഇ / 2009- 10 - - അറയ്ക്കപ്പടി- പോഞ്ഞാശ്ശേരി 

റോഡ് കി . മീ . 1/ 500 മുതൽ 2 / 500 വരെ - 
രൂപ് 2. 00 ലക്ഷം 
2 19 / എഇഇ / 2009 - 10 - - പെരുമ്പാവൂർ-രായമംഗലം 

റോഡിൽ കി . മീ . 0/ 00 മുതൽ 1/ 700 വരെ - 
രൂപ് 2.50 ലക്ഷം 
3 20 / എഇഇ/ 2009 - 10 - - പെരുമ്പാവൂർ ടൗൺ 

റോഡിൽ കി. മീ . 0/ 00 മുതൽ 1/ 00 വരെ - 
രൂപ് 2.50 ലക്ഷം 
4 21/ എഇഇ/ 2009 - 10 - അല്ലപ - വലമ്പൂർ റോഡിൽ 

കി . മീ . 8 / 250 മുതൽ 9 / 600 വരെ 
രൂപ് 2. 50 ലക്ഷം 
5 22 /എഇഇ/ 2009 - 10 - - കിഴക്കമ്പലം- പോഞ്ഞാശ്ശേരി 
- റോഡിൽ കി. മീ. 0 /00 മുതൽ 8 / 00 വരെ 

രൂപ 3.00 ലക്ഷം 
6 23/ എഇഇ/ 2009 -10 - ആലുവ -മൂന്നാർ റോഡിൽ 

കി. മീ . 13 / 00 മുതൽ 16 / 00 വരെ - 
രൂപ 3.00 ലക്ഷം 
7 24/എഇ/2009-10 - ഗണപതിവിലാസം- ഇടവൂർ 

റോഡിൽ കി . മീ . 0 / 000 മുതൽ 300 വരെ - 
രൂപ 2. 50 ലക്ഷം 
8 25 / എഇഇ/ 2009- 10 - - പെരുമ്പാവൂർ റയോൺപുരം 

റോഡിൽ കി. മീ . 0/ 000 മുതൽ 2700 വരെ - 
രൂപ 2.50 ലക്ഷം 


6,250 


7 ,500 


7 ,500 


6 ,250 


6 , 250 


Gaz. No. 33/2009/DTP (PWD). 


| (2 ) 


ദർഘാസ് ഫോറങ്ങളും മറ്റ് രേഖകളും താഴെ പറയുന്ന 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് തീയതിക്ക് 7 ദിവസം മുമ്പ് 
എല്ലാ പ്രവൃത്തി സമയങ്ങളിലും ദർഘാസ് തീയതി പകൽ 
1 മണി വരെയും ലഭിക്കുന്നതാകുന്നു . നിശ്ചിതവില ( മടക്കി 
കൊടുക്കാത്തത്) രൊക്കം പണമായോ മണി ഓർഡർ ആയോ 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഫാറം ലഭിക്കുന്നതാണ്. 
നിരതദ്രവ്യം ട്രഷറിയിലോ അംഗീകൃത ബാങ്കിലോ അടയ്ക്കാവു 
ന്നതാണ്. എന്നാൽ താഴെ പറയുന്ന ഓഫീസർക്ക് പിൻവലിക്കാൻ 
വേണ്ട അധികാരം രേഖപ്പെടുത്തി സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിട്ട രസീതുകൾ 
മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ദർഘാസ് കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസുകളോടൊപ്പം (50 അമ്പത് 
രൂപയുടെ) മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും ഉണ്ടായിരി 
ക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ തിര 
സ്കരിക്കുന്നതാണ്. ദർഘാസുകളെ സംബന്ധിച്ച് ഡിപ്പാർട്ടു 
മെന്റിൽ നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും ഈ 
ദർ ഘാ സു കൾക്കും ബാധ ക മാ ണ്. നിർമ്മാണ പണിയുടെ 
നിശ്ചിത ശതമാനം ക്ഷേമ നിധിയിലേക്ക് അംശാദായമായി 
നൽകേണ്ടതാണ്. 


6 , 250 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
റോഡ്സ് സബ് ഡിവിഷൻ, 
പെരുമ്പാവൂർ. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


27 44/ എഇഇ / 2009- 10 - കുറുപ്പംപടി- കൂട്ടിയ്ക്കൽ 

റോഡിൽ കി . മീ . 4 / 500 മുതൽ 5 / 850 വരെ - 
രൂപ 2.50 ലക്ഷം 

6 , 250 
28 45 /എഇഇ / 2009 - 10 - പുല്ലുവഴി - തട്ടാംമുകൾ 

റോഡിൽ കി. മീ . 3/ 000 മുതൽ 6 / 000 വരെ - 
രൂപ 2.50 ലക്ഷം 

- 6, 250 
29 46 / എഇഇ / 2009 - 10 - കീഴില്ലം - കുറിച്ചിലക്കോട് 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 3/ 000 വരെ 
രൂപ് 2. 50 ലക്ഷം 
30 47 / എഇഇ / 2009 -10 - ടി റോഡിൽ കി . മീ . 
- 11 / 000 മുതൽ 13 / 000 വരെ രൂപ 2.50 ലക്ഷം 6, 250 
31 48 / എഇഇ / 2009 -10 - പുല്ലുവഴി - തട്ടാംമുകൾ 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 3 / 000 വരെ - 
രൂപ് 3. 00 ലക്ഷം 

7 ,500 
32 49/ എഇഇ / 2009 -10 - പുത്തൻകുരിശ്- ചോറ്റാനിക്കര 
-- റോഡിൽ കി. മീ . 8/ 000 മുതൽ 9 /450 വരെ 
രൂപ 3.00 ലക്ഷം 

7 , 500 
33 50 /എഇ/ 2009- 10 - - പാറേക്കാട്ടിക്കവല - മങ്ങാട്ടൂർ 

മൂശാരിപ്പടി റോഡിൽ കി. മീ. 0/ 000 മുതൽ 
2/ 500 വരെ - രൂപ 3.00 ലക്ഷം 

| 7 ,500 
34 51 /എഇ/ 2009- 10 -- പാറേക്കാട്ടിക്കവല - മങ്ങാട്ടൂർ 

മൂശാരിപ്പടി റോഡിൽ കി . മീ . 2 / 500 മുതൽ 

5 / 000 വരെ രൂപ 3.00 ലക്ഷം 
35 52 /എഇഇ / 2009 - 10 - - പുത്തൻകുരിശ് - ബ്രഹ്മപുരം 

റോഡ് കി . മീ . 0 / 000 മുതൽ 2 / 000 വരെ - 
രൂപ 3. 00 ലക്ഷം 

7 , 500 
36 53/ എഇഇ / 2009- 10 - മേക്കടമ്പ്-മഴുവന്നൂർ റോഡ് 

കി . മീ . 7 / 250 മുതൽ 9 / 670 വരെ - 
രൂപ 3.00 ലക്ഷം 

7 , 500 
37 54/ എഇഇ / 2009- 10 - കോലഞ്ചേരി-മഴുവന്നൂർ റോഡ് 
- കി. മീ. 7 / 250 മുതൽ 9/ 670 വരെ - 
- രൂപ 3.00 ലക്ഷം 

7 ,500 
38 55 / എഇഇ / 2009-10 - പെരുമ്പാവൂർ -പുത്തൻകുരിശ് 

റോഡ് കി . മീ. 9/ 650 മുതൽ 18 / 200 വരെ - 

രൂപ 3.00 ലക്ഷം 
39 56/ എഇഇ / 2009- 10 - പെരുവാമൂഴി- മഴുവന്നൂർ റോഡ് 

കി . മീ . 3 /600 മുതൽ 4/ 330 വരെ - 
രൂപ 2.50 ലക്ഷം 

6 , 250 
40 57/ എഇഇ / 2009- 10 - കോലഞ്ചേരി-പൂതൃക റോഡിൽ 

കി. മീ . 0 / 000 മുതൽ 3/ 000 വരെ - 
രൂപ 3.00 ലക്ഷം 

7, 500 


ദർഘാസ് പരസ്യം 


7 , 500 


നമ്പർ ഡി1- റ്റി . എൻ.- 5 /2009 - 10 . 

2009ജൂ ലൈ25. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
റോഡ്സ് ഡിവിഷൻ, കണ്ണൂർതാഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ ദർഘാസ് ദിവസം വൈകുന്നേരം 4 
മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4. 30 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
കമ 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ 
- (1) 

( 3) 


(2 ) 


ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ 


7 , 500 


ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 1- നും 24 - നും 

രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2, 3, 4, 7, 8 , 9, 10 , 11, 
13 , 16 , 18 , 19, 22, 25, 26, 27 , 28 , 29 , 30 , 39 
ഇവയ്ക്ക് രൂപ 500 + വാറ്റ്, മറ്റു ള്ള വയ് ക്ക് 

രൂപ 600 + വാറ്റ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി- - കമ 

നമ്പർ 1 മുതൽ 13 വരെ 25 - 8 - 2009 , ക്രമ നമ്പർ 
14 മുതൽ 33 വരെ 26 - 8 - 2009, ക്രമനമ്പർ 34 മുതൽ 
40 വരെ 27 - 8 - 2009. 


മാത്തുവയൽ പാലം - രൂപ 2,73, 000 

6, 850 
ചെക്കികടവ് പാലം - രൂപ 3, 70,000 

9, 250 
12 -ാം ധനകാര്യ കമ്മീഷൻ പ്രവൃത്തികൾ 2009- 10 

പ്രത്യേക അറ്റകുറ്റപവർത്തികൾ 
മേനപ്രംപൂക്കോട് റോഡ്(SH - 38) കി. മീ . 3 /900 - ൽ 
കലുങ്ക് പുനർ നിർമ്മാണം - രൂപ 8, 00,000 20,000 
ചൊവ്വ -മമ്പറം റോഡ് കി. മീ . 0/ 00 - നും 
0/ 900 -നുമിടയിൽ അടിയന്തിര അറ്റകുറ്റ 
പ്രവൃത്തികളും സിപ് ബി . ടി . യും - 
രൂപ 10 ,00,000 

25, 000 
തലശ്ശേരി-കൂർഗ് റോഡ് കി . മീ. 39 /00 - നും 
40 / 00 - നുമിടയിൽ അറ്റകുറ്റ പ്രവൃത്തികൾ - 
രൂപ 12 , 50, 000 

31,250 
തളിപ്പറമ്പ്- കൂർഗ് ബോർഡർ റോഡ് കി . മീ . 
20/050 - ൽ കരുവഞ്ചാൽ പാലത്തിന്റെ സമീപന 
റോഡിൽ പാർശ്വ സംരക്ഷണ പ്രവൃത്തികൾ 
രൂപ 6,00,000 

15, 000 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 2 മാസം. 


S 


(3) 


(2 ) 


(3 ) 


7 


20 


- 21 


22 


23 


10 


ചാലാട്- ഉദയംകുന്ന് റോഡ് കി. മീ . 2/ 200 - നും 
2 / 400 -നുമിടയിൽ അറ്റകുറ്റപ്രവർത്തികളും 
റോഡ് ഉയർത്തുന്ന പ്രവർത്തിയും 
രൂപ 6,00 ,000 

15 ,000 
പഴയ NH വളപട്ടണം റോഡിൽ 
കി . മീ . 1/300 - നും 1/400 - നുമിടയിൽ ഓവുചാൽ 
നിർമ്മാണം - രൂപ 4,50,000 

11,250 
- അരങ്ങോം- രയരോം തേർത്തല്ലി റോഡ് കി. മീ . 
6 / 900 - ൽ കലുങ്ക് നീളം കൂട്ടലും ഓവുചാൽ 
നിർമ്മാണവും - രൂപ 5,00,000 

12 , 500 
ചൊവ്വ- അഞ്ചരക്കണ്ടി- കീഴല്ലൂർ- മട്ടന്നൂർ റോഡ് 
കി . മീ . 2/ 880- ൽ കലുങ്ക് പുനർനിർമ്മാണവും 
റോഡ് ഉയർത്തുന്ന പ്രവർത്തിയും - 
രൂപ് 10, 00, 000 

25, 000 
പയ്യാവൂർ- പൈസക്കരി ചന്ദനക്കാംപാറ 
വാഞ്ചിയം റോഡ് കി . മീ . 1/000 - നും 1/800 
നുമിടയിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് പാർശ്വ 
സംരക്ഷണ പ്രവർത്തികൾ - -രൂപ 13,30,000 | 33 ,250 
പാലപ്പുഴ- കീഴ്പ്പള്ളി റോഡ്( കീഴ്പ്പള്ളിടൗൺ) 
കി . മീ. 9/ 635 - ലും 9 /685 - ലും കലുങ്ക് 
നിർമ്മാണം - രൂപ 5,70,000 

14 , 250 
ഉപരിതലം പൂതൂക്കുന്ന പ്രവർത്തി 2009-10 


20 , 000 


24 


25 


12 


13 


ചെറുതാഴം-കുറ്റൂർ പെരിങ്ങോം റോഡ് കി . മീ. 
11 / 750 - നും 12 / 250 -നുമിടയിൽ കയറ്റം 
കുറക്കലും ഓവുചാൽ നിർമ്മാണവും 
രൂപ് 15, 00 ,000 

37 ,500 
CKMK റോഡിൽ കി. മീ . 7 / 800 മുതൽ 
8/ 200 വരെ നിലവിലുള്ള ഓവുചാലിന് 
കവറിംഗ് സ്ലാബ് നിർമ്മാണം - രൂപ 4,00,000 10,000 
എടനാട്-കുഞ്ഞിമംഗലം റോഡ് കി. മീ. 
4 /900- ൽ കലുങ്ക് പുനർനിർമ്മാണം - 
രൂപ 7,00 ,000 

17 , 500 
ശ്രീകണ്ഠാപുരം- കൂട്ടുമുഖം- പയ്യാവൂർ റോഡിൽ 
കി. മീ. 4 / 850 - ൽ കലുങ്ക്പുനർനിർമ്മാണവും 
സമീപന റോഡ് ഉയർത്തി ടാർ ചെയ്യുന്ന 
പ്രവർത്തി- രൂപ 8, 00 ,000 
- തലശ്ശേരി- കോടിയേരി റോഡ് കി. മീ . 6/ 500 - നും 
6/ 800 -നുമിടയിൽ താഴ്ന്ന ഭാഗം ഉയർത്തലും 
ഓവുചാൽ പുനർനിർമ്മാണവും - 
രൂപ 10, 00 ,000 

25,000 
ചൊവ്വ - മട്ടന്നൂർ റോഡ് കി . മീ . 23/ 300 - ൽ 
( മട്ടന്നൂർടൗൺ) ഓവുചാൽ നീളം കൂട്ടലും 

കോസ് ഡയിനേജ് പ്രവർത്തികളും - 
രൂപ 10 , 00,000 

25 ,000 
ചെറുതാഴം- കുറ്റൂർ പെരിങ്ങോം റോഡിൽ 
കി. മീ. 1/ 150 - നും 1/ 550 - നുമിടയിൽ 
( പിലാത്തറ ടൗൺ) റോഡ് ഉയർത്തി ടാർ 
ചെയ്യുന്ന പ്രവർത്തി-- രൂപ 14 ,50,000 

36,250 
- ചൊവ്വ - അഞ്ചരക്കണ്ടി- കീഴല്ലൂർ- മട്ടന്നൂർ റോഡ് 
കി. മീ. 0 / 600 - ൽ കലുങ്ക് പുനർനിർമ്മാണവും 
റോഡ് ഉയർത്തുന്ന പ്രവർത്തിയും 
രൂപ 7,00 ,000 

17 ,500 
തലശ്ശേരി- ഇരിക്കൂർ റോഡ് കി. മീ. 24/ 350 - ൽ 
റോഡ് ഉയർത്തലും പാർശ്വസംരക്ഷണ 
പ്രവർത്തികളും ടാറിംഗും - രൂപ 15,00,000 37, 500 
കരുവഞ്ചാൽ- കുറ്റിപ്പുഴ- നെല്ലിപ്പാറ റോഡിൽ 
കി. മി. 3 / 300 മുതൽ 3 / 500 വരെ 
ഓവുചാൽ നിർമ്മാണം - രൂപ 5,00,000 12 ,500 
- ശ്രീകണ്ഠാപുരം- കൂട്ടുമുഖം- പയ്യാവൂർ റോഡിൽ 

കി. മീ. 5/ 100 - നും 5/400 -നുമിടയിൽ ( ഐച്ചേരി 
ടൗൺ) ഓവുചാൽ നിർമ്മാണം - 
രൂപ് 10,00,000 

25,000 
രാമന്തളി-ചൂളക്കടവ് പോസ്റ്റോഫീസ് റോഡ് 
കി. മീ . 1/ 900 മുതൽ 2/ 300 വരെ താഴ്ന്ന ഭാഗം 
ഉയർത്തുന്ന പ്രവർത്തിയും ഓവുചാൽ 
നിർമ്മാണവും - രൂപ 12,00,000 

30 ,000 
മുത്താറിപ്പീടിക - ചെറുവാഞ്ചേരി റോഡ് കി . മീ. 
2/ 100- ൽ കലുങ്ക് പുനർനിർമ്മാണം - 
രൂപ 6,00,000 

15, 000 


14 


15 


- -- 


31 


16 


തലശ്ശേരി-കൂർഗ് റോഡ് കി . മീ . 13 /00 മുതൽ 
13 / 500 വരെ - രൂപ 15,00,000 

- 37 , 500 
തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ. 8 / 000 മുതൽ 
9 / 000 വരെ - രൂപ 15 ,00 ,000 

37, 500 
ബലിയപട്ടം -ചെറുതാഴം റോഡ് കി . മീ . 15/ 500 
മുതൽ 16 / 000 വരെ - രൂപ 7, 00,000 

17 , 500 
തേർത്തല്ലി-മഞ്ഞക്കാട് റോഡ് കി. മീ . 6/470 
മുതൽ 7/ 360 വരെ - രൂപ 13 ,25,000 - 33, 150 
വെള്ളൂർ- പാടിയോട്ട് ചാൽ-പുളിങ്ങോം റോഡ് 
കി . മീ . 17 / 000 മുതൽ 18 / 00 വരെ 
രൂപ് 11,00,000 

27, 500 
കൊളച്ചേരി-ചേലേരിമുക്ക് റോഡ് 
കി. മീ . 2/ 00 മുതൽ 3/ 00 വരെ വീതി 
കൂട്ടുന്നതടക്കം - രൂപ 15 ,00 ,000 

37,500 
കക്കറ-കൂരാറ മാക്കൂൽപീടിക റോഡ് 
കി . മീ . 3/ 000 മുതൽ 4 / 500 വരെ - 
രൂപ് 12,00,000 

30,000 
തലശ്ശേരി- കൂർഗ് റോഡ് കി . മീ . 39/ 000 മുതൽ 
40/ 00 വരെ - രൂപ 15 ,00,000 

37 ,500 
തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ . 14/500 മുതൽ 
15 / 00 വരെ - രൂപ 15, 00,000 

37,500 
തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ. 27/ 373 മുതൽ 
28 / 00 വരെ - രൂപ 15, 00 ,000 

37 , 500 
തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ . 9/000 മുതൽ 
10 / 000 വരെ - രൂപ 15, 00,000 

37, 500 


32 


1 


18 


35 


19 


(1) 


( 2) 


( 3 ) 


38 


58 


65 


66 


37 വെള്ളച്ചാൽ-ഓടക്കടവ് റോഡ് കി. മീ. 0/ 00 

മുതൽ 1/ 500 വരെ - രൂപ 15, 00,000 - 37,500 
ചുണ്ടപ്പറമ്പ -പൂപറമ്പ - നെല്ലികുറ്റി- അരീക്കമല 
കുടിയാന്മല -വെള്ളാട്- കരുവഞ്ചാൽ റോഡ് 
കി. മീ . 24 / 00 മുതൽ 26 / 00 വരെ - 
രൂപ 15,00,000 

37 ,500 
39 - ബലിയപട്ടം- ചെറുതാഴം റോഡ് കി. മീ . 19 / 00 
മുതൽ 20 / 00 വരെ - രൂപ 14,00,000 

35 ,000 
40 തേർത്തല്ലി-മഞ്ഞക്കാട് റോഡ് കി . മീ . 7/360 
മുതൽ 7/ 720 വരെ - രൂപ 5,25 ,000 

| 13 ,150 
ചെറുതാഴം - കുറ്റൂർ പെരിങ്ങോം റോഡ് കി. മീ. 
8/ 00 മുതൽ 9/ 00 വരെ - രൂപ 10, 00, 000 25,000 
മുല്ലക്കൊടി- ചെക്കിയാട്ട്കാവ് റോഡ് കി. മീ. 
1/ 200 മുതൽ 3/ 360 വരെ വീതി കൂട്ടിലടക്കം - 
രൂപ 15 ,00, 000 

37,500 
പൂക്കോം- മാടപ്പീടിക റോഡ് കി . മീ . 
0/ 00 മുതൽ 1/00 വരെ - രൂപ 8,00 ,000 | 20,000 
തലശ്ശേരി- കൂർഗ് റോഡ് കി. മീ. 37/00 മുതൽ 
38/ 00 വരെ - രൂപ 15,00 ,000 

37 ,500 
തലശ്ശേരി- കൂർഗ് റോഡ് കി. മീ. 11/00 മുതൽ 
12/ 00 വരെ - രൂപ 15,00 ,000 

37,500 
-- തലശ്ശേരി- കൂർഗ് റോഡ് കി. മീ. 24/ 00 മുതൽ 
25/00 വരെ - രൂപ 15 ,00, 000 

37 ,500 
തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ . 38 / 000 മുതൽ 
39 / 00 വരെ - രൂപ 15, 00,000 

37 , 500 
നടാൽ- കാടാച്ചിറ -ഊർപഴശികാവ് റോഡ് 
കി. മീ . 1/370 മുതൽ 3/ 370 വരെ - 
രൂപ 15,00, 000 

37, 500 
ഇരിക്കൂർ-ബ്ലാത്തൂർ റോഡ് കി . മീ . 2/ 00 മുതൽ 
3 / 00 വരെ - രൂപ 8, 00,000 

- 20,000 
തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ. 15 /000 മുതൽ 
15/ 500 വരെ - രൂപ 15 ,00,000 

37,500 
ബലിയപട്ടം- ചെറുതാഴം റോഡ് കി. മീ . 20/ 00 
മുതൽ 21/ 00 വരെ - രൂപ 15,00, 000 

37,500 
ചപ്പാരപ്പടവ്- തേർത്തല്ലി റോഡ് കി. മീ . 1/ 00 
മുതൽ 3/ 00 വരെ വീതികൂട്ടിലടക്കം - 
രൂപ 15,00,000 

37, 500 
ആലപടമ്പ - പേരൂൾ മാതമംഗലം റോഡ് കി . മീ. 
2 /000 മുതൽ 3/ 500 വരെ - രൂപ 12,00,000 30,000 
ചുണ്ടപ്പറമ്പ - പൂപറമ്പ - നെല്ലികുറ്റി- അരീക്കമല 
കുടിയാന്മല -വെള്ളാട്- കരുവഞ്ചാൽ റോഡ് 
കി. മീ . 22 / 00 മുതൽ 24/ 00 വരെ - 
രൂപ് 15, 00 ,000 

37 ,500 
കൊളച്ചേരി-ചെക്കികുളം റോഡ് കി. മീ . 
4/ 00 മുതൽ 5 / 00 വരെ - രൂപ 15,00, 000 37,000 
പനയത്താംപറമ്പ - അപ്പകടവ് റോഡ് കി . മീ . 
0/ 00 മുതൽ 1/ 000 വരെ വീതികൂട്ടിലടക്കം - 
രൂപ് 15, 00, 000 

37 ,500 


57 പാനൂർ- കടവത്തൂർ റോഡ് കി. മീ. 

0/ 000 മുതൽ 1/500 വരെ - രൂപ 12,00,000 30,000 
തലശേരി- നാദാപുരം റോഡ് കി. മീ. 
6/313 മുതൽ 7/500 വരെ ( ചൊക്ലി ടൗൺ) - 
രൂപ 15,00, 000 

- 37,500 
തലശ്ശേരി-കൂർഗ് റോഡ് കി. മീ . 43/00 മുതൽ 
44/ 00 വരെ - രൂപ 15,00,000 

37 ,500 
കൊളത്തുമല - കല്ലായി റോഡ് കി. മീ. 1/000 
മുതൽ 2700 വരെ - രൂപ 8,00,000 

20,000 
എരിപുരം-കുപ്പം റോഡ് കി . മീ . 0/ 00 മുതൽ 
1/ 00 വരെ (ഉയർത്തുന്നതടക്കം) രൂപ 13 ,00,000 32,500 
ചൊവ്വ -അഞ്ചരക്കണ്ടി- കീഴല്ലൂർ- മട്ടന്നൂർ റോഡ് 
കി. മീ . 19/ 00 മുതൽ 20 /00 വരെ - 
രൂപ് 11,00, 000 

27, 500 
63 മയ്യിൽ-കാഞ്ഞിരോട് റോഡ് കി. മി. 1/200 മുതൽ 

2/ 00 വരെ വീതികൂട്ടിലടക്കം - രൂപ 15,00 ,000 37, 500 
പാടിയോട്ട്ചാൽ- ചെറുപാറ - തിമിരി പെരുമ്പടവ് 
റോഡ് കി. മി. 12 / 500 മുതൽ 14/ 210 വരെ - 
രൂപ 14,00,000 

35 ,000 
ETCപൂമംഗലം - മഴൂർ- പന്നിയൂർ- കാലിക്കടവ് 
പടപ്പേങ്ങാട് മടക്കാട് റോഡ് കി. മീ. 0/00 
മുതൽ 2700 വരെ - രൂപ് 15 ,00 ,000 

37,500 
ചുണ്ടപ്പറമ്പ -പൂപറമ്പ - നെല്ലികുറ്റി- അരീക്കമല 
കുടിയാന്മല -വെള്ളാട്- കരുവഞ്ചാൽ റോഡ് 
കി . മീ . 15/ 00 മുതൽ 17 / 00 വരെ 
രൂപ 15,00,000 

37 ,500 
എരിപുരം-കുപ്പം റോഡ് കി. മീ . 1700 മുതൽ 
2 / 00 വരെ - രൂപ 10 ,00,000 

25, 000 
ചാല - പടിഞ്ഞാറെക്കര ആറ്റടപ്പ റോഡ് കി. മീ . 
0 / 00 മുതൽ 2700 വരെ - രൂപ 15,00 ,000 37 , 500 
കണ്ണവം-കണ്ണങ്കോട് റോഡ് കി. മീ . 
8 / 500 മുതൽ 10 / 00 വരെ - -രൂപ 12,00,000 30,000 
തലശ്ശേരി- നാദപുരം റോഡ് കി. മീ. 
2/500 മുതൽ 3/ 603 വരെ - രൂപ 13,00,000 32 ,500 
ആയിത്തറ- ഗോശാല റോഡ് കി. മീ . 
0/ 00 മുതൽ 1/ 500 വരെ - രൂപ 12 ,00,000 30 , 000 
പാലപ്പുഴ- കീഴ്പള്ളി റോഡ് കി. മീ. 
5/000 മുതൽ 6/000 വരെ വീതികൂട്ടുന്നതടക്കം - 
രൂപ 15, 00 ,000 

37,500 
ചെറുതാഴം -കുറ്റൂർ- പെരിങ്ങോം റോഡ് കി. മീ . 
9/ 00 മുതൽ 10/ 00 വരെ - രൂപ 11, 00, 000 27,500 
പാലപ്പുഴ- കീഴ്പള്ളി റോഡ് കി. മീ. 6/ 00 
മുതൽ 6/ 700 വരെ വീതികൂട്ടുന്നതടക്കം - 
രൂപ 10 ,50, 000 

26,250 
ചിറക്കൽ- കാട്ടാമ്പള്ളി-മയ്യിൽ കൊളോളം റോഡ് 
കി . മീ . 20/ 000 മുതൽ 21/ 00 വരെ - 
രൂപ് 10,90,000 

| 27 , 250 


49 


50 


51 


52 


53 


54 


73 


55 


56 


75 


(2 ) 


76 


94 


37,500 


ചെമ്പല്ലികുണ്ട്മൂലക്കീൽകടവ് റോഡ് 
കി . മീ . 0/ 00 മുതൽ 1/ 00 വരെ വീതി 
കൂട്ടുന്നതടക്കം രൂപ് 15,00,000 
കരിക്കോട്ടക്കരി വാളത്തോട് റോഡ് 
കി. മീ .1/ 00 മുതൽ 200 വരെ 
രൂപ് 8,00,000 


95 


20,000 


30 , 000 


81 


82 


83 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 
600 + വാറ്റ്, ക്രമനമ്പർ 2, 8 ഇവയ്ക്ക് രൂപ 800 + വാറ്റ്, ക്രമനമ്പർ 
3, 4, 10 , 11 , 12 , 17 , 23 , 41, 43, 49, 60, 67 , 77 , 81, 84 , 86, 
88, 91, 92 , 95, ഇവയ്ക്ക് രൂപ 1,500 + വാറ്റ്, ക്രമനമ്പർ 5 - ന് രൂപ 
1,900 + വാറ്റ്, ക്രമനമ്പർ 6, 19, 20, 25, ഇവയ്ക്ക് രൂപ 1,200 + വാറ്റ്, 
ക്രമനമ്പർ 9, 14 , 28 ഇവയ്ക്ക് രൂപ 1,400 + വാറ്റ്, ക്രമനമ്പർ 13, 
85 ഇവയ്ക്ക് രൂപ 2, 200 + വാറ്റ്, ക്രമനമ്പർ 16, 22, ഇവയ്ക്ക് രൂപ 
1,000 + വാറ്റ്, ക്രമനമ്പർ 18 , 32, 53 , 57 , 69 , 71, 80, 83, 89, 93 
ഇവയ്ക്ക് രൂപ 1,800 + വാറ്റ്, ക്രമനമ്പർ 21 - ന് രൂപ 900 + വാറ്റ്, 
ക്രമനമ്പർ 24, 29, 61, 70 ഇവയ്ക്ക് രൂപ 2,000 + വാറ്റ്, ക്രമനമ്പർ 
30, 62, 73, 75 , 79, 90 ഇവയ്ക്ക് രൂപ 1,700 + വാറ്റ്, ക്രമനമ്പർ 39, 
64, 76, 87 ഇവയ്ക്ക് രൂപ 2, 100 + വാറ്റ്, ക്രമ നമ്പർ 40 - ന് 
രൂപ 1,100 + വാറ്റ്, ക്രമനമ്പർ 74- ന് രൂപ 1,600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 
രൂപ് 2, 300 + വാറ്റ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി-- ക്രമനമ്പർ 
1 മുതൽ 14 വരെ 25 - 8 - 2009, ക്രമനമ്പർ 15 മുതൽ 26 വരെ 
27 - 8 - 2009 , കമനമ്പർ 27 മുതൽ 30 വരെ 7 - 9 - 2009, ക്രമനമ്പർ 
39 മുതൽ 50 വരെ 9 - 9 - 2009, കമനമ്പർ 51 മുതൽ 62 വരെ 
15 - 9 - 2009, ക്രമനമ്പർ 63 മുതൽ 14 വരെ 27 - 9 - 2009 , ക്രമനമ്പർ 
75 മുതൽ 86 വരെ 22 - 9 -2009, ക്രമനമ്പർ 87 മുതൽ 95 വരെ 
24 - 9 - 2009. 

- പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി ക്രമനമ്പർ 1, 
2 ഇവയ്ക്ക് 1 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 


84 


- കാർത്തികപുരം താളിപ്പാറതാബോർ തിരുമേനി 

റോഡ് കി . മീ. 11 / 00 മുതൽ 12/ 680 വരെ - 
രൂപ് 13, 50 ,000 

33,750 
മാടായി മാട്ടൂൽ റോഡ് കി. മീ. 2/ 00 മുതൽ 
3/ 000 വരെ - രൂപ 10 ,00,000 

25, 000 
വെള്ളച്ചാൽ ഓടക്കടവ് റോഡ് കി. മീ.1/ 500 
മുതൽ 3/ 656 വരെ - രൂപ 15, 00, 000 

37 ,500 
ചെറുപുഴ മുതുവം റോഡ് കി . മീ . 3/ 00 
മുതൽ 4/00 വരെ - രൂപ 11,00,000 

27 ,500 
പയ്യാവൂർ കുന്നത്തൂർ പാടാൻകവല 
കാഞ്ഞിരക്കൊല്ലി റോഡ് കി. മീ . 8/ 00 
മുതൽ 9/ 500 വരെ - -രൂപ 12,00,000 
കാളിയിൽ തോട്ടുമ്മൽ കതിരൂർ റോഡ് 
കി. മീ . 4 / 100 മുതൽ 5/ 200 വരെ - 
രൂപ് 10, 00 ,000 

25,000 
മട്ടന്നൂർ ഇരിക്കൂർ റോഡ് കി . മീ . 0/ 000 
മുതൽ 1/000 വരെ - രൂപ 15, 00,000 

37 , 500 
തൃക്കരിപ്പൂർ മാത്തിൽ റോഡ് കി. മീ. 7/ 500 
മുതൽ 9/ 00 വരെ - രൂപ 12,00,000 

30,000 
മയ്യിൽ ശ്രീകണ്ഠാപുരം റോഡ് കി. മീ .5/ 00 
മുതൽ 6 /00 വരെ - രൂപ 10,00, 000 

| 25, 000 
എടൂർ കരികോട്ടക്കരി രണ്ടാംകടവ് റോഡ് 
കി . മീ .3 / 00 മുതൽ 4 / 00 വരെ വീതിക്കൂ 
ട്ടുന്നതടക്കം - രൂപ് 14,50,000 

36 ,500 
മാടായി മാട്ടൂൽ റോഡ് കി . മീ .5/ 00 മുതൽ 
6 / 00 വരെ - രൂപ 10 ,00,000 

25,000 
വെള്ളൂർ പാടിയോട്ടുചാൽ പുളിങ്ങോം 
റോഡ് കി . മീ . 2/ 000 മുതൽ 3 / 00 വരെ - 
രൂപ് 14,00 ,000 

35, 000 
കണിയാർവയൽ മലപട്ടം മുനമ്പുകടവ് 
മയ്യിൽ റോഡ് കി . മീ. 4 / 00 മുതൽ 5 / 00 വരെ - 
രൂപ 7,50 ,000 

18 ,750 
പാടിയോട്ടുചാൽ ചെറുപാറ തിമിരി 
പെരുമ്പടവ് റോഡ് കി. മീ. 0/ 00 മുതൽ 
1/500 വരെ - രൂപ 12 ,00,000 

30 ,000 
ശ്രീകണ്ഠാപുരം ചെമ്പന്തൊട്ടി നടുവിൽ 
റോഡ് കി. മീ . 0 / 00 മുതൽ 1/ 00 വരെ - 
രൂപ് 11,00 ,000 

27,500 
ആലപടമ്പ് പേരൂൾ മാതമംഗലം റോഡ് 
കി . മീ . 3/ 500 മുതൽ 4 / 500 വരെ - 
രൂപ 8,00,000 

20 ,000 
കേളകം അടക്കാത്തോട് റോഡ് കി. മീ . 7 / 00 
മുതൽ 8 / 00 വരെ - രൂപ 8,00,000 

20,000 
ചൊവ്വ അഞ്ചരക്കണ്ടി കീഴല്ലൂർ മട്ടന്നൂർ 
റോഡ് കി. മീ . 20 / 00 മുതൽ 21 / 00 വരെ റോഡ് 
ഉയർത്തുന്നതടക്കം - രൂപ് 12, 00,000 

30,000 


85 


86 


87 


88 


89 


- ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ 
താഴെ ഒപ്പിട്ടവരുടെ ഓഫീസിൽ നിന്നും ദർഘാസ് ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീക രി ക്കു ന്ന താണ്. ദർഘാസ് 
സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും. മേൽ പ്രവർത്തികളിൽ ക്രമനമ്പർ 3 
മുതൽ 95 വരെ 12 -ാം ധനകാര്യ കമ്മീഷൻ അംഗീക രിച്ച 
പ്രവർത്തികളായതിനാൽ 12 -ാം ധനകാര്യകമ്മീഷൻ വ്യവസ്ഥ 
കളെല്ലാം ഈ പ്രവർത്തികൾക്കും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾക്ക് ഈ ആഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും അന്വേഷിച്ചറിയാവുന്നതാണ്. 


90 


90 


91 


92 


93 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
റോഡ്സ് ഡിവിഷൻ, 
കണ്ണൂർ. 


(ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


61De 


Gaz. No . 33 /2009/DTP (PWD ). 


